Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


सत्यमेव जयते 


th 


( 


GOVERNN 


ില 


കരള 


ക്കാർ 


സർക 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


25th October 2011 
2011 ഒക്ടോബർ 25 
3rd Karthika 1933 
1933 കാർത്തികം 3 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 


THRISSUR DISTRICT 
തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

- നടപടിക്രമം 


നമ്പർ ബി5 - 9312 / 11/ കെ . ഡിസ്. 


2011 ജൂൺ 21. 


തലപ്പിള്ളി അഡീഷണൽ തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കടങ്ങോട് വില്ലേജ് സർവെ 442/ 1, 442/ 2, 442 / 4, 300, 
307 / 1 എന്നീ നമ്പരുകളിൽപ്പെട്ട ഭൂമി Hill Tract with Road Access 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 25 , 000 
( ഇരുപത്തയ്യായിരം രൂപ മാത്രം) എന്നപകാരം ഫെയർ വാല 
നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . ആയതിൻപ്രകാരം ബന്ധപ്പെട്ട 
സബ് രജിസ്ട്രാർ അനന്തര നടപടി സ്വീകരിക്കേണ്ടതാണ്. ജില്ലാ 
കളക്ടറുടെ സൂചന ( 3) ഉത്തരവിലെ ഖണ്ഡിക 3, 4 പ്രകാരമുള്ള 
ന 1 ർ - ദു ശ ങ്ങ ൾ 
സബ് രജിസ്ട്രാർ പാലിക്കേണ്ടതാണ്. ഈ ഉത്തരവ് മേൽ വക 
ഭൂമികളുടെ 

നടക്കുന്നതിലേക്കായി 
സബ് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാക്കുന്നതിനുവേണ്ടിമാത്രം 
അനുവദിച്ചു . 


വിഷയം: - -ഭൂമിയുടെ ന്യായവില - അപാകതകൾ പരിഹരി 

ക്കുന്നത്- ഉത്തരവ് സംബന്ധിച്ച്. 
സൂചന: - 1. ശ്രീ . മണികണ്ഠൻ, കരുവാൻപറമ്പിൽ ഹൗസ് 

- എന്നയാളുടെ അപേക്ഷ . 

2. തലപ്പിള്ളി അഡീഷണൽ 
ത ശ 1 ൽ ദ ാ ര പ പ ട 

6 - 6 - 2011 തീയതിയിലെ സി5 - 8367 / 11 -ാം 

നമ്പർ റിപ്പോർട്ട്. 
3. ജില്ലാ കളക്ടറുടെ 13 - 4- 2010 - ലെ ബി6 - 58688/ 06 
- നമ്പർ നടപടിക്രമം. 
4. ജില്ലാ കളക്ടറുടെ 26 -6 -2010 - ലെ ബി6 -58688/ 06 
നമ്പർ നടപടിക്രമം. 


-- ത 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തൃശ്ശൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


കടങ്ങോട് വില്ലേജ് സർവെ 442 / 1, 442/ 2, 442 / 4, 300, 
307 / 1- ൽപ്പെട്ട ഭൂമിയുടെ തരം രേഖപ്പെടുത്തിയതിനെതിരെ 
സൂചന ( 1) പ്രകാരമുള്ള അപേക്ഷയിൽ തലപ്പിള്ളി 
അഡീഷണൽ തഹശീൽദാർ അന്വേഷണ റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുള്ളതാണ്. 


